Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 


കേരള സര്‍ക്കാര്‍ 








Aavenunen pi Kenula Reg. No. KL/TV(N)/634/2018-20 


2020 XY 


a 4 
= ലു. 7 a Ze 
TENS a ൦ AY 


കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 











2020 ഡിസംബര്‍ 29 








തിരുവനന്തപുരം, 29th December 2020 3 
കി ചൊവ്വ 1196 ധനു 14 നനു 
14th Dhanu 1196 51 
Vol. IX Thiruvananthapuram, നി No. 
1942 പൌഷം 8 
Tuesday 8th Pousha 1942 
PART IV 


Private Advertisements and Miscellaneous 
Notifications 


219 


29th Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 


8853 





IDUKKI DISTRICT 
Udumbanchola Taluk 
തിരുത്തല്‍ പരസ്യം 


നമ്പര്‍ ബിദ3-1970/2020. 2020 നവംബര്‍ 10. 


29-9-2020-ലെ കേരള ഗസ്റ്റ്‌ നമ്പര്‍ 38-68 
(വാല്യം 1%, പാര്‍ട്ട്‌!) കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവസ്യൂ 
വിഭാഗത്തില്‍ പേജ്‌ നമ്പര്‍ 6585-ല്‍ ക്രമനമ്പര്‍ (3) ആയി 
പ്രസിദ്ധപ്പെടുത്തിയ മേല്‍ നമ്പര്‍ പരസൃത്തില്‍ പരേതന്റെ 
നാലാമത്തെ അവകാശിയായ “കുട്ടിയമ്മ -15 -3-2004-ല്‍ 
മരണമടഞ്ഞ മകന്‍ ജോസഫിന്റെയും ഭാരൃ 30-5-2015-ല്‍ 
മരണമടഞ്ഞ അന്നമ്മയുടെയും ചെറുമകള്‍ ' എന്നതിനു പകരം 
“കൂട്ടിയമ്മ-മരണമടഞ്ഞ മകന്‍ ജോസിന്റെയും ഭാര്യ 
പരേതയായ അനമ്മയുടെയും മകള്‍” എന്ന്‌ തിരുത്തി 
വായിക്കേണ്ടതാണ്‌. 


താലൂക്കാഫീസ്‌, 
ഉടുമ്പന്‍ചോല. 


(ഒപ്പ) 


തഹശീൽദാർ. 


Peerumede Taluk 
പരസ്യം 
(1) 


നമ്പര്‍ ജി1-5994 /2020. 2020 ഒക്ടോബര്‍ 21. 


പീരുമേട്‌ താലൂക്കില്‍ കുമളി വില്ലേജില്‍ പുളിമൂട്ടില്‍ വീട്ടില്‍ 
രാജമ്മ എന്നവര്‍ 2-7-2020-ല്‍ മരണമടഞ്ഞിട്ടുള്ളതാണെന്നും 
പരേതയുടെ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ 
കാണിച്ച്‌ പരേതയുടെ മകന്‍ കറുപ്പന്‍ സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ കുമളി വില്ലേജാഫീസര്‍ മുഖേന 
അവകാശ വിചാരണ നടത്തിയതില്‍ കുമളി വില്ലേജില്‍ 
പുളിമൂട്ടില്‍ വീട്ടില്‍ രാജമ്മ എന്നവര്‍ 4-7-2020-@8 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും പരേതയുടെ നിയമാനുസൃത 
അവകാശികള്‍ താഴെ പറയുന്നവര്‍ മാത്രമാണെന്നും കാണുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 കറുപ്പന്‍ മകന്‍ 40 
2 ഷൈല മകള്‍ 36 
3 രാജ്ടേന്ദന്‍ മകന്‍ 33 


ആകയാല്‍ പരേതയുടെ അനന്തരാവകാശികളായി മുകളില്‍ 
പേര്‍ ചേര്‍ത്തിരിക്കുന്ന 3 (മുന്ന്‌) പേര്‍ മാത്രമാണെന്ന്‌ കാണിച്ച്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
എന്നെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരളാ ഗസ്റ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം പീരുമേട്‌ 
തഹശീൽദാർ മുമ്പാകെ നേരില്‍ ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാലിലും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ ജി1-5996/2020. 2020 ഒക്ടോബര്‍ 21. 


പീരുമേട്‌ താലൂക്കില്‍ കുമളി വില്ലേജില്‍ മാവുങ്കല്‍ വീട്ടില്‍ 
ആനന്ദന്‍ എന്നയാള്‍ 14-10-2017-ല്‍ മരണമടഞ്ഞിട്ടുള്ളതാണെന്നും 
പരേതന്റെ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ 
കാണിച്ച്‌ പരേതന്റെ ഭാരൃ ഷൈല സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ കുമളി വില്ലേജാഫീസര്‍ മുഖേന അവകാശ 
വിചാരണ നടത്തിയതില്‍ കുമളി വില്ലേജില്‍ മാവുങ്കല്‍ വീട്ടില്‍ 
ആനന്ദന്‍ എന്നയാള്‍ 14-10-2017-ല്‍ മരണമടഞ്ഞിട്ടുള്ളതാണെന്നും 
പരേതന്റെ നിയമാനുസൃത അവകാശികള്‍ താഴെ 
പറയുന്നവര്‍ മാത്രമാണെന്നും കാണുന്നു. 


67 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഷൈല, റ്റി. ഭാര്യ 36 
2 അര്‍ജ്ജുന്‍, എ. മകന്‍ 17 
3 അര്‍ച്ചന, എ. മകള്‍ 14 


ആകയാല്‍ പരേതന്റെ അനന്തരാവകാശികളായി മുകളില്‍ 
പേര്‍ ചേര്‍ത്തിരിക്കുന്ന 3 (മൂന്ന്‌) പേര്‍ മാത്രമാണെന്ന്‌ കാണിച്ച്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
എന്നെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരളാ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം പീരുമേട്‌ 
തഹശീല്‍ദാര്‍ മുമ്പാകെ നേരില്‍ ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാലിലും 


ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 
(3) 


നമ്പര്‍ ജി1-6348/2020. 2020 നവംബര്‍ 18. 


ഇടുക്കി ജില്ലയില്‍ പീരുമേട്‌ താലൂക്കില്‍ മ്ലാപ്പാറ 
വില്ലേജില്‍ മൂഴിക്കല്‍ കരയില്‍ പൂവത്തുങ്കല്‍ വീട്ടില്‍ 
പി. എ. നാരായണന്‍ എന്നയാള്‍ 19-2-2013-ല്‍ മരണ 
മടഞ്ഞിട്ടുള്ളതാണെന്നും പരേതന്റെ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ പെരുവന്താനം 
പോലീസ്‌ സബ്‌-ഇന്‍സ്പെക്ടര്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
മ്ലാപ്പാറ വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ 
നടത്തിയതില്‍ മ്ലാപ്പാറ വില്ലേജില്‍ പുവത്തുങ്കല്‍ വീട്ടില്‍ 
പി. എ. നാരായണന്‍ എന്നയാള്‍ 15-2-2013-ല്‍ മരണമടഞ്ഞി 
ട്ടുള്ളതാണെന്നും പരേതന്റെ നിയമാനുസൃത അവകാശികള്‍ 


താഴെ പറയുന്നവര്‍ മാത്രമാണെന്നും കാണുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 

നമ്പര്‍ ബന്ധം 
1 പി. എന്‍. ഗൌരി മകള്‍ 74 
2 പി. എന്‍. മാധവന്‍ മകന്‍ 72 
3 പി. എന്‍. ചെല്ലമ്മ മകള്‍ 62 
4 പി. എന്‍. വത്സ ി 61 
5 പി. എന്‍. സോമരാജന്‍ മകന്‍ 58 
6 പി. എന്‍. സാബു ി 56 
7 ഓമന സുധാകരന്‍ മരുമകള്‍ 56 
8 അനിമോള്‍, പി. എസ്‌. ചെറുമകള്‍ 37 
9 അജി, പി. എസ്‌. ചെറുമകന്‍ 31 


ആകയാല്‍ പരേതന്റെ അനന്തരാവകാശികളായി മുകളില്‍ 
പേര്‍ ചേര്‍ത്തിരിക്കുന്ന 9 (ഒന്‍പത്‌) പേര്‍ മാഠ്രതമാണെന്ന്‌ 
കാണിച്ച്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ 
ഈ പരസ്യം കേരളാ ഗസ്റ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തി 
നകം പീരുമേട്‌ തഹശീല്‍ദാര്‍ മുമ്പാകെ നേരില്‍ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും 


തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 


(ഒപ്പ) 


പീരുമേട്‌. തഹശീല്‍ദാര്‍. 


